Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 634/2012- 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


ള സർക്ക 
NMENT OF 


ാർ 
F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


10th December 2013 
2013 ഡിസംബർ 10 


THIRUVANANTHAPURAM , TUESDAY 


| No . 


Vol. II 
വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


| 19th Agrahayana 1935 
1935 അഗ്രഹായനം 19 


PART III 


Commissionerate of Land Revenue 


KOLLAM DISTRICT 


- ലേല പരസ്യം 


നമ്പർ എൽ3 - 42482 / 2010. 


2013 നവംബർ 8. 


-- കുന്നത്തൂർ താലൂക്ക്, ശാസ്താംകോട്ട വില്ലേജ്, ബ്ലോക്ക്-13, 

സർക്കാർ ലേലത്തിനുള്ള എല്ലാ വ്യവസ്ഥകളും ഈ 
റീസർവെ 127 / 1 - ൽ പ്പെട്ട 0. 05 60 ഹെക്ടർ സ്ഥലം ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. ലേലം 
ശാസ്താംകോട്ട ശുദ്ധജല തടാക സം രക്ഷണവുമായി നിശ്ചയിച്ചിട്ടുള്ള ദിവസം പൊതു അവധിയായാൽ തൊട്ടടുത്ത 
ബന്ധപ്പെട്ട സീവേജ് പ്ലാന്റ്, സാനിട്ടറി കോംപ്ലക്സ് എന്നിവ പ്രവർത്തി ദിവസം ലേലം നടത്തുന്നതാണ്. മുൻകൂർ 
നിർമ്മിക്കുന്നതിനായി കേരള ശുചിത്വമിഷന് കൈമാറിയിരുന്നു . അറിയിപ്പു കൂടാതെ ലേലം നിറുത്തിവയ്ക്കുന്നതിനോ 
നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നതിനായി ടി സ്ഥലത്ത് മാറ്റിവയ്ക്കുന്നതിനോ ചുവടെ ഒപ്പു വയ്ക്കുന്നയാൾക്ക് 
നിൽക്കുന്ന 12 മൂട് വൃക്ഷങ്ങൾ പന-(1), ബദാം-(2), മഞ്ചാടി (1), അധികാരമുണ്ടായിരിക്കുന്നതാണ്. ലേലം വിജയിക്കുന്നയാൾ 
പാല - ( 1), മരുതി- (2 ), മണിമരുത് (3 ), റബ്ബർ- ( 2 ), എന്നിവ - ലേല സ്ഥിരീകരണ ഉത്തരവ് ലഭിച്ചശേഷം വൃക്ഷങ്ങൾ സ്വന്തം 
മുറിച്ചുനീക്കാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. വനംവകുപ്പ് ? 31, 373 ചെലവിൽ മുറിച്ചുനീക്കേണ്ടതാണ്. 
(മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് രൂപ) 
മതിപ്പുവില നിശ്ചയിച്ചിട്ടുള്ള ടി വൃക്ഷങ്ങൾ 15 - 1- 2014 - ന് 

കളക്ടറേറ്റ്, 

(ഒപ്പ്) 
രാവിലെ 11 മണിക്ക് ശാസ്താംകോട്ട വില്ലേജ് ഓഫീസിൽവച്ച് 

കൊല്ലം. 

ജില്ലാ കളക്ടർ. 
പൊതു ലേലംവഴി വിൽപ്പന നടത്തുന്നതാണ്. 

ലേലത്തിൽ പങ്കെടുക്കുന്നവർ 3,000 നിരതദ്രവ്യം 
കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ട തും ലേലം 
വിജയിക്കുന്നയാൾ ബാക്കി തുകയും നിയമാനുസൃത 
നികുതികളുംഅന്നേ ദിവസം തന്നെ ഒടുക്കു 
വരുത്തേണ്ടതുമാണ്. 


